| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM, TUESDAY 


No . 


20th September 2011 
2011 സെപ്റ്റംബർ 20 
29th Bhadra 1933 
1933 ഭാദ്രം 29 


| 37 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ചിറ്റൂർ-തത്തമംഗലം നഗരസഭ 


- പരസ്യം 
നമ്പർ R1- 6206 / 11. 

2011 ജൂ ൺ 13 . 
- കേരള സർക്കാരിന്റെ 14- 1- 2011- ലെ സ . ഉ .( അ ) നമ്പർ 
17 / 2011 / ത . സ്വ . ഭ. വ . വിജ്ഞാപനം അനുസരിച്ചും, ചിറ്റൂർ 
തത്തമംഗലം നഗരസഭയുടെ 13 - 6 - 2011 -ാം തീയതിയിലെ 96 -ാം 
നമ്പർ തീരുമാനമനുസരിച്ചും, കേരള മുനിസിപ്പൽ നിയമം 231 
ഉപവകുപ്പ് 2 പ്രകാരം, ഈ നഗരസഭാപരിധിയിലെ എല്ലാതരം 
കെട്ടിടങ്ങൾക്ക് നിലവിലുള്ളവയ്ക്ക് 1-4- 2011 മുതലും, പുതിയ 
കെട്ടിടങ്ങൾക്ക് ഉടനെ പ്രാബല്യത്തിൽ വരത്തക്കവിധത്തിലും 
താഴെ വിവരിക്കുന്ന നിരക്കിൽ വസ്തു നികുതി 
ചുമത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭയെ മേജർ ജില്ലാ 
റോഡുകളെയും അതിനോടനുബന്ധിച്ച് 100 മീറ്റർ ചുറ്റളവിലുള്ള 
കെട്ടിടങ്ങളെ ഒന്നാം സോണിലും, മുനിസിപ്പൽ റോഡിന് 

ഇരു വശത്തുള്ള കെട്ടിടങ്ങളെ രണ്ടാം സോണിലും 
മുനിസിപ്പൽ റോഡിൽ നിന്ന് തീരെ ഗതാഗതയോഗ്യമല്ലാത്ത 
റോഡിലും വെള്ളം, വെളിച്ചം എന്നിവ എത്താത്ത സ്ഥലങ്ങളെ 
മൂന്നാം സോണിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 


2 വാണിജ്യാവശ്യത്തിന് 100 ച . മീ .വരെ 

- ,, 70 
- വാണിജ്യാവശ്യത്തിന് 100 ച . മീ.- ന് മുകളിൽ , 90 
- ഷോപ്പിംഗ് മാളുകൾ, 

ഷോപ്പിംഗ് സെന്ററുകൾ 200 ച . മീ . വരെയുള്ള ,, 70 
ഷോപ്പിംഗ് മാളുകൾ, 
ഷോപ്പിംഗ് സെന്ററുകൾ - 200 ച . മീ മുകളിലുള്ള, 140 
ബങ്കുകൾ പെട്ടികടകൾ, 
കമ്പ്യൂട്ടർ സെന്റർ, 

ഇന്ധന സ്റ്റേഷനുകൾ - ഒരു ച . മീ.- ന് വിസ്തീർണ്ണം 70 
7 ഓഫീസ്ആവശ്യത്തിനുള്ളവ 

( വ്യവസായശാലകളോട് 
അനുബന്ധിച്ചുള്ള ഓഫീസ് 

കെട്ടിടങ്ങൾ ഉൾപ്പെടെ) 
-- വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളവ 
-- ആശുപ്രതികൾ 
അസംബ്ലി കെട്ടിടം, 
കൺവെൻഷൻ സെന്റർ, 
ഓഡിറ്റോറിയം, സിനിമാ തിയേറ്റർ, 
കല്ല്യാണ മണ്ഡപം, ലോഡ്ജ് 


നികുതി നിരക്കുകൾ 


രൂപയിൽ 


ക്രമ 
നമ്പർ 


- പാർപ്പിട ആവശ്യ 
ങ്ങൾക്കുള്ളവ 


ഒരു ച . മീ . വിസ്തീർണ്ണം 15 


3 , 


50 


11 ( എ ) പരമ്പരാഗത വ്യവസായം 

( കൈത്തറി ഷെഡ്, കയർപിരി 
ഷെഡ്, കശുവണ്ടി ഫാക്ടറി 
ഷെഡ്, മത്സ്യ സംസ്കരണ 
ഷെഡ്, കോഴിവളർത്തൽ 
ഷെഡ്, ലൈവ് സ്റ്റോക് ഷെഡ്, 
കരകൗശല നിർമ്മാണ ഷെഡ്, 
പട്ടുനൂൽ ഷെഡ്, സ്റ്റോറേജ് 
ഷഡ്, പീലിംഗ് ഷെഡ്, 
കത്താഴിൽ ഷ ഡ് , 
ഇഷ്ടിക ചൂള, തടിമിൽ). 
( ബി ) ഇതര വ്യവസായത്തിനുള്ളവ 


12 റിസോർട്ടുകൾ 
13 അമ്യൂസ്മെന്റ് പാർക്കുകൾ 
14 മൊബൈൽ ടെലിഫോൺ ടവർ 


മേൽ പ്രകാരം നികുതി നിരക്കുകൾ നിർണ്ണയിച്ച 
തിനെതിരെ പൊതു ജനങ്ങൾക്ക് ആക്ഷേപം വല്ലതും 
ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ ഈ വിജ്ഞാപനം മുതൽ 
15 ദിവസത്തിനകം രേഖാമൂലം നഗരസഭയിൽ ബോധിപ്പി 
ക്കേണ്ടതാകുന്നു . കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി സമയത്ത് 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


( ഒപ്പ്) 
സെക്രട്ടറി. 


